O 
सत्यमेव जयते 


compose.kerala.gov.in 
egazette.kerala.gov.in 
printing.kerala.gov.in 


Regn.No. KERBIL / 2012 / 45073 

dated 2012-09-05 with RNI 
Reg No.KL / TV ( N ) / 634 / 2021-2023 


GOVERNMENT 


കേരള സർക്കാർ 


OF KERALA 


കേരള സർക്കാർ 
GOVERNMENT OF KERALA 


കേരള ഗസറ്റ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


ചൊവ്വ , 2022 ഫെബ്രുവരി 22 
Tuesday , 22nd February 2022 


1191 കുംഭം 10 
10th Kumbham 1197 


1943 ഫാൽഗുനം 3 
3rd Phalguna 1943 


നമ്പർ 


8 


വാല്യം 11 
Vol . XI 


No. 


Part III 


Survey and Land Records 


കേരള സർക്കാർ 


GOVERNMENT OF KERALA 


2022 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


22nd February 2022 


KERALA GAZETTE 


1 


1961 ലെ കേരള സർവെയും അതിർത്തിയും സംബന്ധിച്ച ആക്ടിലെ 13 വകുപ്പ് പ്രകാരമുള്ള പരസ്യം 


1651/17 


15/02/2022 


1 


താഴെ പറയുന്ന പ്രദേശങ്ങളിലെ റീസർവെ ജോലികൾ പൂർത്തിയായിരിക്കുന്നതായി 1961 ലെ 
കേരള സർവെയും അതിർത്തിയും സംബന്ധിച്ച ആക്ടിലെ ( 1961 ലെ 37-  ാം ആക്ട് ) 13-  ാം 
വകുപ്പ് പ്രകാരം ഇതിനാൽ പരസ്യം ചെയ്യുന്നു . 


2 


പ്രസ്തുത ആക്ടിലെ 14 -ാം വകുപ്പിലെ വ്യവസ്ഥകൾ പ്രകാരം ഒരു സിവിൽ കോടതിയുടെ 
ഡിക്രിമൂലം ഇതിനാൽ പരസ്യം ചെയ്യുന്ന റീസർവെ ഭേദഗതി ചെയ്യപ്പെടുന്നില്ലെങ്കിൽ ഈ 
റീസർവെ റിക്കാർഡ് അതിർത്തി നിർണ്ണയിക്കുകയും രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുള്ള 
അതിരുകൾ ശരിയായി നിർണ്ണയിക്കുകയും രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് എന്നതിന്റെ 
തർക്കമറ്റ തെളിവായിരിക്കുന്നതാണ് . 


പ്രദേശത്തിന്റെ വിവരങ്ങൾ 


ജില്ല 


തൃശ്ശൂർ 


താലൂക്ക് 


തൃശ്ശൂർ 


വില്ലേജ് 


താന്ന്യം 


റീസർവെ ബ്ലോക്ക് 21 ൽ ഉൾപ്പെടുന്ന താന്ന്യം വില്ലേജിന്റെ 1 മുതൽ 186 വരെയുള്ള 
റീസർവെ നമ്പറുകൾ . 


ഒപ്പ് 
അസിസ്റ്റന്റ് ഡയറക്ടർ 
സർവെ & ലാന്റ് റെക്കോർഡ്സ് 

( റെയ്ഞ്ച് ) , 


തൃശ്ശൂർ 


PUBLISHED BY THE SUPERINTENDENT OF GOVERNMENT PRESSES 
AT THE GOVERNMENT CENTRAL PRESS , THIRUVANANTHAPURAM , 2022 


Digitally signed by Salim A 
Date : 2022.02.22 02:31:12 +05 : 30 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


